Regn . No. KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg . No. KL /TV ( N )/ 634/2012 -14 


GOVERNO 


കര 


സർക്ക 


ക്കാർ 


NMENT OF 


KERALA 


tl cf Kk dov 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 ) 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 1 എ 


2014 ജൂ ലൈ 29 

29th July 2014 
1189 കർക്കടകം 13 
13th Karkadakam 1189 

1936 ശാവണം 7 
7th Sravana 1936 


Vol. III 


Thiruvananthapuram , 

Tuesday 


- % 
, } 30 


No . 


PART III 
Police Department 


ലേല പരസ്യം 


നമ്പർ ഇ1- 2859 / 2012 / കെ . എ . പി . 3. 

2014 ജൂ ലൈ 4. 
- അടൂർ കെ . എ . പി . 3 -ാം ബറ്റാലിയനിലെ സ്റ്റോറിൽ 
സൂക്ഷിച്ചിട്ടുള്ളതും ടി യൂണിറ്റിലേക്ക് ഇനി ആവശ്യമില്ലാത്തതും 
ചുവടെ ചേർത്തി രി ക്കുന്ന ലിസ്റ്റിൽ പേരു ള്ള തു മാ യ 
സാധനങ്ങൾ 2014 ആഗസ്റ്റ് 25 -ാം തീയതി പകൽ 11 മണിക്ക് 
അടൂർ കെ . എ . പി . 3 -ാം ബറ്റാലിയൻ കാമ്പസിൽ വെച്ച് 
ലേലം ചെയ്ത് നൽകുവാൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രസ്തുത 
ലേലത്തിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ള വ്യക്തികളോ 
സ്ഥാപനങ്ങളോ 3, 070 നിര ത ദ വ്യം ബറ്റാ ലി യ ൻ 
കമാണ്ടന്റിന്റെ ഓഫീസിൽ അടച്ചു രസീതു വാങ്ങി രജിസ്റ്റർ 
ചെയ്യേണ്ടതാണ്. എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ലേലം 
ചെയ്യപ്പെടുവാൻ തീരുമാനിച്ചിട്ടുള്ള സാധനങ്ങൾ അസിസ്റ്റന്റ് 
കമാണ്ടന്റ് ( ക്യു . എം )- ന്റെ അനുമതിയോടുകൂടി പരിശോധിക്കാ 
വുന്നതാണ്. 


11 


12 


- (1) 

(2) 
4 ബി - ഫ്ളാറ്റ് ക്ലാരിയോ നെറ്റ് 
- 5 ബി - ഫ്ളാറ്റ്യൂഫോണിയം 
6 ഇ - ഫ്ളാറ്റ് ഹോൺ 
7 ബിബി ടെനർ സാൿസോ ഫോൺ 
8 ഇ - ഫ്ളാറ്റ് ആൾട്ടോ സാക്സോ ഫോൺ 

ഇ - ഫ്ളാറ്റ് ചെസ്റ്റ് ബാസ് 
10 ഡോൾ ( ബാസ് ഡം ചെറുത്) 

സിംബാൽ 

ഇ - ഫ്ളാറ്റ് ക്ലാരിയോ നെറ്റ് 
13 പാന്റ് സ് (ഓറഞ്ച് കളർ) 
14 കോട്ട്സ് ( പച്ച ) 

ടർബൻ ( ക്യാപ്) 
16 കമർ ബന്ദ് 

ഡസ് ഗാർഡ് 
ഷോൾഡർ എപാക്ലേറ്റ്സ് 

കോട്ട് & പാൻസ് 
20 പി ക്യാപ് 

ഡസ് ഗാർഡ് 
കസേര ( ഇരുമ്പ്) 
23 ബെൽറ്റ് ( ബ്ലാക്ക്) 
24 ഷോൾഡർ വിംഗ്സ് 


എണ്ണം 


1 ജോടി 


- കമ ലേലം ചെയ്യുന്ന വസ്തുക്കളുടെ 
നമ്പർ 

പേരു വിവരം 
- (1) 

(2) 
1 സാക്സോ ഫോൺ ( സർക്കിൾ ബാസ്) 
2 ബി - ഫ്ളാറ്റ് ട്രംപെറ്റ് 
3 ബി - ഫ്ളാറ്റ് കോർനെറ്റ് 


21 


KERALA GAZETTE 


[PART III 


- --- - --- - 


ആയതുമൂലം ഉണ്ടാകുന്ന നഷ്ടം മുൻ ലേലക്കാരിൽനിന്നും 
ഈടാക്കുന്നതാ യിരിക്കും. മറിച്ച് ലാഭ മു ണ്ടാ യാൽ മുൻ 
ലേലക്കാരന് ആയതിൽ അർഹതയുണ്ടായിരിക്കുകയുമില്ല . 


ലേലം കഴിഞ്ഞാലുടൻ മറ്റുള്ളവരുടെ നിരതദ്രവ്യം മടക്കി 
കൊടുക്കുന്നതാണ്. 


ലേലത്തിൽ പങ്കെടുക്കുന്നവർ ലേല സ്ഥലത്ത് നിശ്ചിത 
തീയതിയിൽ ലേലം തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് 
ഹാ ജ രാ കേണ്ട തും ലേല ത്തിൽ നിയ മാ നു സൃതം 
പങ്കെടുക്കേണ്ടതുമാണ്. ലേലം സ്ഥിരപ്പെടുത്തി കഴിഞ്ഞാൽ 
ഉടൻ തന്നെ ലേലസംഖ്യയും വിൽപ്പന നികുതിയുമടങ്ങുന്ന 
തുക ( നിരതദ്രവ്യം കഴിച്ച്) അടയ്ക്കേണ്ടതും ലേലം കൊള്ളുന്ന 
സാ ധ ന ങ്ങ ൾ ഉടൻതന്നെ സ്വന്തം ചെല വിൽ നീക്കം 
ചെയ്യേണ്ടതുമാണ്. 

മേൽ പറഞ്ഞ നിബ ന്ധ ന കൾക്കു വിപ രീ ത മായി 
ലേലം കൊള്ളുന്നയാൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ടിയാൻ 
അടച്ച തുക സർക്കാരിലേക്ക്മുതൽകൂട്ടുന്നതും ലേലം ചെയ്ത 
വസ്തു ക്കൾ പുനർ ലേലം ചെയ്യു ന്ന തു മാ യി രി ക്കും . 


-- ഡിപ്പാർട്ട്മെന്റിന്റേതായ കാരണങ്ങളാൽ ലേലം മാറ്റി 
വയ്ക്കുന്നതിനും അസ്ഥിരപ്പെടുത്തുന്നതിനും കമാണ്ടന്റിന് 
അധികാരമുണ്ടായിരിക്കും. 


കമാണ്ടന്റിന്റെ കാര്യാലയം, 
കെ . എ . പി. 3 -ാം ബറ്റാലിയൻ, 
അടൂർ, പത്തനംതിട്ട 


കമാണ്ടന്റ്, 
കെ . എ . പി. 3 -ാം ബറ്റാലിയൻ. 


